Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


1 1. 
सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL/TV ( N )/ 634/ 2012- 14 


GOVERN 


കര 


രള സർക 
TNMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


19th March 2013 
| 2013 മാർച്ച് 19 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


28th Phalguna 1934 
1934 ഫാൽഗുനം 28 


PART III 
Stores Purchase 


Stationery Department 


ദർഘാസ് പരസ്യം 


[ നമ്പർ 138 /12 -13 ) 


നമ്പർ 103 / എഫ്1/2013 / സ്റ്റേ . 


2013 ഫെബ്രുവരി 28. 


- 


കോട്ടയം 686 030 


-- 


-- 


- പത്തനംതിട്ട 689 533 


1. കേരള സംസ്ഥാനത്തെ സർക്കാർ ആഫീസുകൾക്ക് 2013 - 14 
- വർഷത്തേക്ക് സ്റ്റാമ്പും സീലുകളും നിർദ്ദിഷ്ട വിവരണ് 
പ്രകാരം നിർമ്മിച്ച് വിതരണം ചെയ്യുന്നതിനായി മുദ്രവച്ച് 
ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 2013 ഏപ്രിൽ ഒന്നു 
മുതൽ 2014 മാർച്ച് 31 വരെയാണ്കരാറിന്റെ കാലാവധി. 
2. സ്റ്റേഷനറി വകുപ്പിന്റെ വിവിധ ജില്ലാ / മേഖലാ ആഫീസർ 
മാരുടെഉത്തരവിൻ പ്രകാരമാണ് സ്റ്റാമ്പുകളും സീലുകളും 
നിർമ്മിച്ചു നൽകേണ്ടത്. ജില്ല / മേഖലാ ആഫീസുകളുടെ 
മേൽവിലാസം താഴെ ചേർക്കുന്നു. 


- ആലപ്പുഴ 689 012 


- 


ഇടുക്കി 685 584 


ആഫീസ് 
6. ജില്ലാ സ്റ്റേഷനറി 
ആഫീസ് 
ജില്ലാ സ്റ്റേഷനറി 
ആഫീസ് 
-- ജില്ലാ സ്റ്റേഷനറി 
- ആഫീസ് 
ജില്ലാ സ്റ്റേഷനറി 
ആഫീസ് 
- ജില്ലാ സ്റ്റേഷനറി 

ആഫീസ് 
11. ജില്ലാ സ്റ്റേഷനറി 

ആഫീസ് 
- ജില്ലാ സ്റ്റേഷനറി 

ആഫീസ് 
13. ജില്ലാ സ്റ്റേഷനറി 

ആഫീസ് 
14. ജില്ലാ സ്റ്റേഷനറി 

ആഫീസ് 


തൃശ്ശൂർ 650 011 


കണ്ണൂർ 670 002 


- മലപ്പുറം 676 505 


1. സ്റ്റേഷനറികൺട്രോ - തിരുവനന്തപുരം 695 033 

ളറുടെ കാര്യാലയം 
2. മേഖലാ 

- -- എറണാകുളം 652 011 
സ്റ്റേഷനറി ആഫീസ് 
3. മേഖലാ സ്റ്റേഷനറി 

-- -- 

കോഴിക്കോട് 673 005 
ആഫീസ് 
4. മേഖലാ സ്റ്റേഷനറി - - ഷൊർണ്ണൂർ 679 122 

ആഫീസ് 
5. മേഖലാ സ്റ്റേഷനറി - കൊല്ലം 691 003 


വയനാട് 675 501 


കാസറഗോഡ് 671 121 


3. ഓരോ ജില്ലയ്ക്കും പ്രത്യേകം നിരക്കുകൾ നൽകേണ്ടതാ 

ണ്. എല്ലാ ജില്ലയ്ക്കും ഒരേ നിരക്കാണെങ്കിൽ ആ വിവരം 
എടുത്തു പറയേണ്ടതാണ്. ദർഘാസിന്റെ വില 1,200 + വാറ്റും 
പകർപ്പിന്റെ വില 600 + വാറ്റുമാണ്. ദർഘാസുകൾ “ ടെണ്ടർ 
നമ്പർ 138 / 12- 13 റബ്ബർ സെൽഫ് ഇങ്കിംഗ് പിത്തള/ പ്രസ്സിംഗ് 
സീൽ” എന്ന് കവറിന്റെ മേൽ രേഖപ്പെടുത്തി സ്റ്റേഷനറി 
കൺട്രോളർ, കേരള സർക്കാർ, തിരുവനന്തപുരം 695 033 
എന്ന മേൽ വി ലാ സ ത്തിൽ രജിസ്റ്റേർഡ് തപാലിൽ 
അയക്കേണ്ടതാണ്. കവറിൽ ദർഘാസുകാരന്റെ പേരും 
മേൽവിലാസവും നിർബന്ധമായും എഴുതിയിരിക്കണം. 


10. സ്റ്റാമ്പുകളും, സീലുകളും ഓർഡർ ലഭിച്ച് അഞ്ച് ദിവസ 

ത്തിനകം ശരിയായ വിധത്തിൽ നിർമ്മിച്ച് സ്വന്തം ചെലവിൽ 
അതത് ജില്ലാ / മേഖലാ സ്റ്റേഷനറി ഓ ഫീസു ക ളിൽ 
കരാറുകാരൻ എത്തിക്കണം. നിർദ്ദേശം നൽകുമ്പോൾ 
അതിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ അവ നിർമ്മിച്ച് 
ബന്ധപ്പെട്ട സ്റ്റേഷനറി ആഫീസുകളിൽ നൽകാൻ കരാറു 
കാരൻ ബാദ്ധ്യസ്ഥനാണ്. 


4. ടെണ്ടർ ഫോറത്തിന്റെ വിൽപ്പന 25 - 3 - 2013, 4 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 


5. 26 - 3- 2013 11 മണിവരെ ദർഘാസ് സ്വീകരിക്കുന്നതും, അന്നേ 
ദിവസം തന്നെ 12 മണിക്ക് അപ്പോൾ ഹാജരായിട്ടുള്ള 
ദർഘാസുകാരുടെയോ, അവർ അധികാരപ്പെടുത്തിയിട്ടുള്ള 

പ്രതിനിധികളുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
6. നിർദ്ദിഷ്ട വിവരണത്തിൽ കാണിച്ചിട്ടുള്ള ഓരോ ഇനവും 
നിർമ്മിച്ച്, അതാത് ജില്ല / മേഖലാ സ്റ്റേഷനറി ആഫീസുകളിൽ 
സ്വന്തം ഉത്തരവാദിത്വത്തിൽ എത്തിക്കുന്നതിന് ഇനം 
തിരിച്ച് നിരക്ക്കാണിക്കേണ്ടതാണ്. ടി നിരക്കിന് 2014 മാർച്ച് 
31 വരെയോ അല്ലെങ്കിൽ അടുത്ത കരാർ നിലവിൽ വരുന്ന 
തുവരേയോ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. ദർഘാസിൽ 
കാണിച്ചിട്ടുള്ള നിരക്ക്പിന്നീട് യാതൊരു സാഹചര്യത്തിലും 
കൂട്ടി ത്ത രു ന്ന ത ല്ല . ദർഘാ സി നൊടൊപ്പം - 6 ,100 
( ആറായിരത്തി ഒരുനൂറ്രൂപ മാത്രം) നിരതദ്രവ്യമായി നൽകേ 
ണ്ടതാണ്. ടി തുക സർക്കാർ ട്രഷറിയിൽ “റവന്യൂ ഡെപ്പോ 
സിറ്റ്” ആയി സ്റ്റേഷനറി കൺട്രോളറുടെ പേരിൽ അടച്ച 
തിന്റെ ചെലാൻ രസീതായോ, ഏതെങ്കിലും അംഗീകൃത 
ബാങ്കിന്റെ ഡിമാന്റ് ഡാറ്റായി ഹാജരാക്കാവുന്നതാണ്. 
കൂടാതെ സ്റ്റേഷനറി കൺട്രോളറുടെ പേരിൽ അംഗീകൃത 
ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് 
രസീതായും സ്വീകരിക്കുന്നതാണ്. 


11 . അംഗീകരിച്ച നിരക്കുകൾ 31- 3- 2014 വരെ പ്രാബല്യത്തിലു 

ണ്ടായിരിക്കും. ദർഘാസ് അംഗീകരിച്ച ശേഷം കരാറിൽ നിന്ന് 
പിൻ വാ ങ്ങുന്നതും ഓർഡർ ചെയ്യുന്ന സ്റ്റാമ്പു ക ളും 
സീലുകളും നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ നിർമ്മിച്ച് നൽകാ 
തിരിക്കുന്നതും കരാർ വ്യവസ്ഥകളുടെ ഗുരുതരമായ 
ലംഘനമായികണക്കാക്കും. അതിൻപടി കരാറപ്പാടെ കരാറു 
കാരന്റെചെലവിലും ഉത്തരവാദിത്വത്തിലും റദ്ദാക്കുന്നതിന് 
സ്റ്റേഷനറി കൺട്രോളർക്ക് അധികാരമുണ്ടായിരിക്കും. 
കരാറുകാരന്റെ വീഴ്ചമൂലം സ്റ്റാമ്പുകളും, മുദ്രകളും വേറെ 
നിർമ്മിച്ച്വാങ്ങേണ്ടിവരുന്നെങ്കിൽ തന്മൂലമുണ്ടാകുന്നനഷ്ടം 
വീഴ്ച്ച വ രു ത്തുന്ന കരാറു കാ രന്റെ സ്ഥാവര ജം ഗമ 
സ്വത്തുകളിൽ നിന്നുംതത്സമയം പ്രാബല്യത്തിലുള്ളറവന്യൂ 
റിക്കവറി നിയമം അനുസരിച്ച് ഈടാക്കാൻ സർക്കാരിന് 
അവകാശവും അധികാരവും ഉണ്ടായിരിക്കും. മുദ്രകൾ 
താമസിച്ചു നൽകുന്ന വകയിൽ അതാതിന്റെ വിലയുടെ25 
ശതമാനത്തിൽ കവിയാത്ത ഒരു തുക പിഴയായിഈടാക്കു 
വാനും സ്റ്റേഷനറികൺട്രോളർക്ക് അധികാരമുണ്ടായിരിക്കും. 


12. കാരണം കാണിക്കാതെ തന്നെ ഏതെങ്കിലും ദർഘാസ് 
പൂർണ്ണമായോഭാഗികമായോ നിരാകരിക്കുവാനുള്ള അവകാശം 
സ്റ്റേഷനറികൺട്രോളറിൽ നിക്ഷിപ്തമാണ്. 


13. ആവശ്യമുള്ളമുദ്രകളുടെ വിവരം താഴെ നൽകുന്നു . 


- ബാസ്/ പ്ലാസ്റ്റിക്മൗണ്ടിൽ വൃത്താകൃതിയിലോ, ദീർഘ 
വൃത്താകൃതിയിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോമുദ്രണം 
ചെയ്ത റബ്ബർ/ പിത്തളി സെൽഫ് ഇങ്കിംഗ്, പിം ഇങ്കിംഗ് 

മുദ്രകൾ, പ്രസ്സിംഗ് സീൽ 


7. ദർഘാസുകാരൻ ദർഘാസിനോടൊപ്പം - 100 വിലയുള്ള 

കേരള സർക്കാരിന്റെമുദ്രപത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 
യുടെമാതൃക അന്യത നൽകിയിട്ടുണ്ട്. 


8. പരാ ജിത ദർഘാസുകാരു ടെ നിര തദ വ്യം കരാർ 
ഉറപ്പിക്കുന്ന നടപടികൾ പൂർത്തിയായി കഴിയുമ്പോൾ മടക്കി 

കൊടുക്കുന്നതാണ്. 
9. ഓർഡർ സ്വീകരിച്ചതായി അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ 
15 ( പതിനഞ്ച്) ദിവസത്തിനകം 5 സുരക്ഷിത നിക്ഷേപ 
മായി അടയ്ക്കണം. 100 ( നൂറ്) വിലയുള്ള കേരള 
സർക്കാരിന്റെ മുദ്രപത ത്തിൽ കരാർ യഥാ വിധി 
നിറവേറ്റുന്നത് സംബന്ധിച്ച് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയി 
ട്ടുള്ള ഒരു അന്തിമ കരാർ ഉടമ്പടികൂടി സുരക്ഷിത നിക്ഷേപ 

ത്തോടൊപ്പം നൽകണം. സുരക്ഷിത നിക്ഷേപവും അന്തിമ 
കരാർ ഉടമ്പടിയും പ്രസ്തുത 15 ദിവസത്തിനുള്ളിൽ ഹാജ 
രാക്കാതിരിക്കുന്നത് കരാറിൽ നിന്നുള്ളപിൻവാങ്ങലായി കണ 
ക്കാക്കും. കരാറുകാരൻ ഹാജരാക്കിയിട്ടുള്ള നിരതദ്രവ്യംമുന്ന 
റി യിപ്പ് കൂടാതെ നിരു പാ ധികം സർക്കാ രി ലേക്ക് 
കണ്ടുകെട്ടുകയും ചെയ്യും. 


-- 1. ബാസ്/ പ്ലാസ്റ്റിക് മൗണ്ടിൽ വൃത്താകൃതിയിലോ, ദീർഘ 

വൃത്താകൃതിയിലോ ചുറ്റും മുദ്രണത്തോടും നടുവിൽ 
സർക്കാർ മുദ്രയോടെഅശോക ചകത്തോടുകൂടിയ റബ്ബർ 
പിത്തളി സെൽഫ് ഇങ്കിംഗ്, പ്രിം ഇങ്കിംഗ് മുദ്രകൾ, 
പ്രസ്സിംഗ് സീൽ. 
ബാസ്/ പ്ലാസ്റ്റിക് മൗണ്ടിൽ വൃത്താകൃതിയിലോ, ദീർഘ 
വൃത്താകൃതിയിലോ ചുറ്റുംമുദ്രണത്തോടുകൂടിയ റബ്ബർ 
പിത്തളി സെൽഫ് ഇങ്കിംഗ്മുദ്ര (നടുവിൽ സർക്കാർ മുദ്ര 

യില്ലാതെ ), പ്രിം ഇങ്കിംഗ്മുദ്രകൾ, പ്രസ്സിംഗ് സീൽ. 
3. ബാസ്/ പ്ലാസ്റ്റിക്മൗണ്ടിൽ ചുറ്റും വരയോടുകൂടി റബ്ബർ/ 

പിത്തള മുദ്ര. 
( എ ) ഒരു വരിക്ക് 
( ബി ) ഓരോ അധികം വരിക്കും. 
- ബാസ്/ പ്ലാസ്റ്റിക്മൗണ്ടിൽ ചുറ്റും വരയില്ലാത്ത റബ്ബർ 
പിത്തള മുദ്ര. 
( എ ) ഒരു വരിക്ക് 
( ബി ) ഓരോ അധികം വരിക്കും. 


5. ഫാക്സിമിലി റബ്ബർ/ പിത്തള മുദ്ര ( മദർ ബ്ലോക്കോടു 

കൂടിയത്). 
6. അഡീഷണൽ ഫാക്സിമിലി റബ്ബർ/പിത്തള മുദ്ര മദർ 

ബ്ലോക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചത്. 
7. പ്രസ്സിംഗ് സീൽ ( സർക്കാർ മുദ്രഉൾപ്പെടെയും ഇല്ലാതെയും) 

റബ്ബർ പിത്തള ഡേറ്റർ 


8. ബാസ്/ പ്ലാസ്റ്റിക്മൗണ്ടിൽ ദീർഘ വൃത്താകൃതിയിലോ ചുറ്റും 
മുദ്രണത്തോടും നടുവിൽ തീയതി മാറ്റാനുള്ള സംവിധാന 
ത്തോടുകൂടിയ റബ്ബർ/ പിത്തളി സെൽഫ് സീൽ. 


9. ബാസ്/ പ്ലാസ്റ്റിക് മൗണ്ടിൽ വൃത്താകൃതിയിലോ, ദീർഘ 
വൃത്താകൃതിയിലോചുറ്റുംമുദ്രണത്തോടും നടുവിൽ സർക്കാർ 
മുദ്ര യോടും തീയതി മാറ്റാനുള്ള സംവിധാ ന ത്തോടു 
കൂടിയ റബ്ബർ/ പിത്തള മുദ്ര. 
8. ബാസ്/ പ്ലാസ്റ്റിക്മൗണ്ടിൽ ചുറ്റും മുദ്രണത്തോടും കൂടിയ 
റബ്ബർ/ പിത്തള വാക്സിംഗ് പ്രസ്സിംഗ് സീൽ. 

റബ്ബർ/ ലോഹ മുദ്രകൾക്ക് പിത്തളകൊണ്ടുള്ളമൗണ്ട് 
ഉണ്ടായിരിക്കണം. മിനുസപ്പെടുത്തിയ തടി കൊണ്ടുള്ള പിടിയും 
മുൻഭാഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന വിധത്തിൽ ബട്ടണും 
ഘടിപ്പിച്ചിരിക്കണം. നിരക്ക് കാണിച്ചിരിക്കുന്നഓരോ ഇനത്തിനും 
മാതൃക ദർഘാസുകാരൻ ഹാജരാക്കിയിരിക്കണം. സെൽഫ് ഇങ്കിംഗ് 
മുദ്രകളുടെയും പ്രസ്സിംഗ് സീലിന്റയും നിരക്ക്ഏത് ടൈപ്പിലുള്ള 
താണെന്ന് കാണിച്ച് മുദ്രകളുടെ സൈസ് മില്ലി മീറ്ററിൽ 
രേഖപ്പെടുത്തണം. മാതൃകകളിൽ “ സ്റ്റേഷനറികൺട്രോളർ, കേരള 
സർക്കാർ, തിരു വ ന ന്ത പുരം 695 033 എന്ന്മുദ്രണം 
ചെയ്തിരിക്കണം. മാതൃകകൾ ദർഘാസുകാരന്റെ ചുമതല 
യിൽതന്നെ എത്തിക്കേ ണ്ട താ ണ് . നിരക്ക് കാണിച്ചിട്ടുള്ള 
ഇന ങ്ങളുടെ മാതൃകകൾ ഓരോന്നും തികച്ചും പുതിയവ 
തന്നെയായിരിക്കണം. കഴിഞ്ഞ വർഷത്തെ മാതൃകകൾ പുതിയ 
ദർഘാസിൽകണക്കിലെടുക്കുന്നതല്ല . 


സ്റ്റേഷനറികൺട്രോളറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
സ്റ്റേഷനറി കൺട്രോളർ. 


